ക 


പ, ഏലിയാസ്‌ തൃതീയന്റെ 
ഇന്ത്യാ സന്ദര്‍ശനം: 
അറിയപ്പെടാത്ത വസ്തുതകള്‍ 


ഫാ. ഡോ. ബി. വറുഗീസ്‌ 


മലങ്കരയില്‍ കബറടങ്ങിയ ഏക അന്ത്യോഖ്യന്‍ പാത്രിയര്‍ക്കീസ്‌ 
പ. ഇഗ്നാത്തിയോസ്‌ ഏലിയാസ്‌ തൃതീയന്‍ (1867-1932) മലങ്കരസഭയില്‍ 
സമാധാനം സ്ഥാപിക്കുവാന്‍ മുന്‍കൈയെടുത്ത്‌ ഇവിടെ എത്തിയെന്നും, 
(്രിട്ടീഷ്‌ വൈസ്രോയി ഇര്‍വിന്‍ ക്ഷണിച്ചതനുസരിച്ചാണ്‌ എത്തിയതെ 
ന്നുമൊക്കെ പലരും ധരിച്ചുവെച്ചിരുന്നു. പല പുസ്തകങ്ങളിലും ഇങ്ങ 
നെയാണ്‌ സാധാരണ കാണുന്നത്‌. എന്നാല്‍ തുര്‍ക്കിയിലും, പശ്ചിമേഷ്യ 
യിലും ഉണ്ടായിരുന്ന പ്രതികൂല രാഷ്രീയ സാമൂഹ്യ ചുറ്റുപാടുകളില്‍ 
നിന്നും രക്ഷപ്പെടാന്‍വേണ്ടി മാധ്രമാണ്‌ ഹൃദ്രോഗിയായിരുന്ന പാത്രി 
യര്‍ക്കീസ്‌ ഇവിടെ എത്തിയതെന്നുള്ള സത്യം പലര്‍ക്കും അജ്ഞാത 
മാണ്‌. ്രന്ഥസൂചിയില്‍ നല്‍കിയിരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളും, തീര്വ 
വാദികള്‍ തട്ടിക്കൊണ്ടുപോയ ആലപ്പോ (സിറിയ) യിലെ മാര്‍ ഗ്രീഗോ 
റിയോസ്‌ ഇബ്രാഹീം യോഹന്നായില്‍ നിന്നും സുറിയാനി സഭാംഗങ്ങ 
ളായ സുഹൃത്തുക്കളില്‍ നിന്നും നേരിട്ടു കേട്ടറിഞ്ഞ വസ്തുതകളുമാണ്‌ 
ഈ ലേഖനത്തിന്‌ അടിസ്ഥാനം. 


മലങ്കരയിലെ പാത്രിയര്‍ക്കീസ്‌ വിഭാഗം പരിശുദ്ധനായി ആദരിക്കുന്ന 
ഏലിയാസ്‌ തൃതീയന്‍ പാത്രിയര്‍ക്കീസിനെ യാതൊരുവിധത്തിലും 
താഴ്ത്തിക്കെട്ടിക്കാണിക്കുവാന്‍ ഈ ലേഖകന്‍ താത്പര്യമില്ല. തന്റെ സഭ 
യുടെ പീഡകളില്‍ അക്ഷരാര്‍ത്ഥത്തില്‍ പങ്കാളിയായിത്തീര്‍ന്ന ആ പിതാ 
വിനെപ്പറ്റി അസത്യങ്ങള്‍ എഴുതി പ്രചരിപ്പിച്ചാല്‍ എന്തെങ്കിലും നേട്ടമു 
ണ്ടാകുമെന്നും ചിന്തിക്കുന്നില്ല. സത്യം അറിയുന്നത്‌ വൃക്തികളെപ്പറ്റി 
യുള്ള ബഹുമാനം വര്‍ദ്ധിക്കുന്നതിനും അവര്‍ സഹിച്ച ദുരിതങ്ങളെപ്പറ്റി 
മനസ്സിലാക്കുന്നതിനും സഹായകമാണെന്നുള്ള വിശ്വാസത്തിലാണ്‌ 
ഇതെഴുതുന്നത്‌. 


1867-ല്‍ കിഴക്കന്‍ തുര്‍ക്കിയിലെ മര്‍ദീനില്‍ ഒരു വൈദികന്റെ പുരത 
നായി ജനിച്ച അദ്ദേഹത്തിന്റെ മാമോദീസാ പേര്‍ നസ്റി എന്നായിരുന്നു. 
വീട്ടിലെ സാമ്പത്തിക ഞെരുക്കം നിമിത്തം ചെറുപ്പകാലത്ത്‌ കുറെക്കാലം 


മലങ്കരസഭാ തര്‍ക്കം: എന്താണ്‌ സത്യം? 185 


ചെരുപ്പുകുത്തി ആയി ഒരു കടയില്‍ ജോലി ചെയ്തു (ഇന്ത്യയില്‍ 
അതൊരു താഴ്ന്ന ജോലിയായി കണക്കാക്കുന്നുവെങ്കിലും, പശ്ചിമേഷ്യ 
യിലും യൂറോപ്പിലും ചെരുപ്പുകട ഉടമകള്‍ തന്നെ പാദരക്ഷകള്‍ നിര്‍ 
മ്മിച്ച്‌ വില്‍ക്കുകയായിരുന്നു പതിവ്‌. മര്‍ദീനിലെ പില്‍ക്കാല മ്രെതാനാ 
യിരുന്ന പീലക്സീനോസ്‌ ദൊലബാനിയും ഇതേ ജോലി ചെയ്ത ആളാ 
യിരുന്നു.) 


1887-ല്‍ കൂര്‍ക്കുമാ ദയറായില്‍ ചേര്‍ന്ന അദ്ദേഹം, 1889-ല്‍ റമ്പാനാ 
യപ്പോള്‍ സ്വീകരിച്ച പേരാണ്‌ ഏലിയാസ്‌. 1892-ല്‍ വൈദികനായ 
അദ്ദേഹം, 1908-ല്‍ ആമീദിലെ (ഡിയര്‍ ബക്കീര്‍) ബിഷപ്പായി. 1912-ല്‍ 
മൂസലിലേക്ക്‌ മാറ്റി. 1915-ല്‍ അബ്ദുള്ളാ പാത്രിയര്‍ക്കീസ്‌ യെറുശലേ 
മില്‍ വെച്ചും അബ്ദല്‍ മശിഹാ, മര്‍ദീനിലെ കൂര്‍ക്കുമാ ദയറായില്‍ വച്ചും 
കാലം ചെയ്തു. പ്രതികൂല രാഷ്ര്രീയ സാഹചര്യം നിമിത്തം ഉടനെ 
പുതിയ പാത്രിയര്‍ക്കീസിനെ തെരഞ്ഞെടുക്കാനായില്ല. രണ്ടു വര്‍ഷ 
ങ്ങള്‍ക്കുശേഷം 1917-ല്‍ ഏലിയാസ്‌ തൃതീയന്‍ പാ്രതിയര്‍ക്കീസായി അവ 
രോധിക്കപ്പെട്ടു. 1923 ആഗസ്റ്റ്‌ 1-ന്‌ സമാധാന ദൌത്യവുമായി പ. വട്ടശ്ശേ 
രില്‍ ഗീവറുഗീസ്‌ ദീവന്നാസ്യോസ്‌ മര്‍ദീനില്‍ എത്തി, 67 ദിവസം കൂര്‍ 
ക്കുമാ ദയറായില്‍ താമസിച്ചു. പ. ഏലിയാസ്‌ തൃതീയന്‍ ആതിഥ്യ മര്യാ 
ദകളോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. മുടക്കു തീര്‍ത്ത്‌ കല്‍പന കൊടു 
ത്തെങ്കിലും, അന്ത്യോഖ്യന്‍ പ്രതിനിധി യൂലിയോസ്‌ മ്മെതാന്റെയും, മല 
ങ്കരയിലെ ചില പ്രമാണിമാരുടെയും കുടിലത നിമിത്തം കല്പന 
വെളിച്ചം കണ്ടില്ല. 


18925-1915 കാലയളവില്‍ 2 മ്മെതാന്മാരും 152 പട്ടക്കാരും ഉള്‍പ്പെടെ 
96000 സുറിയാനി സഭാംഗങ്ങള്‍ തുര്‍ക്കികളുടെ നരഹത്യയ്ക്ക്‌ ഇരയായി. 
“വാളിന്റെ വര്‍ഷങ്ങള്‍” (സുറിയാനിയില്‍ 'സൈഫോ”) എന്നാണ്‌ ഈ 
കാലഘട്ടം അറിയപ്പെടുന്നത്‌. ഒന്നാം ലോകമഹായുദ്ധത്തെ തുടര്‍ന്ന്‌ 
ഓട്ടോമാൻ സുല്‍ത്താന്മാരുടെ ഭരണം അവസാനിച്ചു. 1919-ല്‍ (ഫ്രാന്‍സ്‌, 
.്രിട്ടന്‍ തുടങ്ങിയ സഖ്യകക്ഷികളുമായി ഉടമ്പടി ഉണ്ടാക്കിയതുവഴി 
തുര്‍ക്കിയുടെ പ്രതാപകാലത്തിന്‌ അന്ത്യമായി. നാണംകെട്ട ഉടമ്പടിയും 
പരാജയവും കാരണം ദേശീയവാദികള്‍ മുസ്തഫാ കെമാല്‍ പാഷാ 
യുടെ നേതൃത്വത്തില്‍ സംഘടിച്ച്‌ ഓട്ടോമാൻ ഭരണത്തെ അട്ടിമറിച്ച്‌ 
അധികാരത്തിലേറി. “മുസ്ലീമുകള്‍ മാത്രമുള്ള രാഷ്ട്രം' എന്ന നയമാണ്‌ 
അവര്‍ സ്വീകരിച്ചത്‌. യഹുദന്മാരെയും, വിവിധ ക്രൈസ്തവ വിഭാഗങ്ങ 
ളെയും നാടുകടത്തുകയായിരുന്നു അവര്‍ സ്വീകരിച്ച നടപടി. 

യൂറോപ്യന്‍ ശക്തികള്‍, തുര്‍ക്കിയിലുള്ള ക്രൈസ്തവരെ സംഘടി 
പ്പിച്ച്‌, സ്വാധീനം ചെലുത്തുവാന്‍ ശ്രമം നടത്തി. അവശേഷിച്ച അര്‍മ്മീ 
നിയാക്കാര്‍ക്ക്‌ ആയുധം നല്‍കി, സിലിഷ്യാ കേന്ദ്രമായി ഒരു സ്വതന്ത്ര 


186 മലങ്കരസഭാ തര്‍ക്കം: എന്താണ്‌ സത്യം? 


രാജ്യം സ്ഥാപിക്കുവാനും ്രമങ്ങള്‍ നടത്തി. വിവിധ സുറിയാനി 
ക്രൈസ്തവരെ (കല്‍ദായ, പൌരസ്ത്യ സുറിയാനി, സുറിയാനി ഓര്‍ത്ത 
ഡോക്സ്‌, സുറിയാനി കത്തോലിക്കാ സഭകള്‍) സംഘടിപ്പിച്ച്‌ “അസീ 
റിയന്‍ അസോസിയേഷന്‍ ' രൂപീകരിക്കുന്നതില്‍, (്രിട്ടീഷുകാര്‍ മുന്‍കൈ 
യെടുത്തു. 1919-ലെ ഉടമ്പടിക്കുശേഷം ക്രിസ്ത്യാനികള്‍ക്കും, കൂര്‍ദുവംശ 
ജരായ മുസ്സീമുകള്‍ക്കും ഭൂരിപക്ഷമുള്ള മൂസല്‍, തുര്‍ക്കി ഇറാക്കിന്‌ 
വിട്ടുകൊടുത്തു. ബ്രിട്ടീഷ്‌ താത്പര്യര്രകാരമായിരുന്നു ഇത്‌. 


ഏഴാം നൂറ്റാണ്ടു മുതല്‍ മൂസലില്‍ സിറിയന്‍ ഓര്‍ത്ത ഡോക്സ്‌ 
മ്ര്രാന്‍ ഉണ്ടായിരുന്നെങ്കിലും, പതിനേഴാം നൂറ്റാണ്ടിനു ശേഷം, അവിടം 
സുറിയാനി കത്തോലിക്കരുടെ ക്രേന്ദ്രമായിത്തീര്‍ന്നു. മൂസലിലെ സുറി 
യാനി ഓര്‍ത്തഡോക്സുകാരില്‍ ബഹുഭൂരിപക്ഷവും, 1895-നു ശേഷ 
മുള്ള പ്രശ്നങ്ങളെ തുടര്‍ന്ന്‌ അഭയാര്‍ത്ഥികളായി എത്തിയവരാണ്‌. 
മൂസല്‍ കഴിഞ്ഞാല്‍ ഏറ്റവും കൂടുതല്‍ സിറിയന്‍ ഓര്‍ത്തഡോക്സുകാ 
രുണ്ടായിരുന്ന ഇറാക്കിപട്ടണം ബസ്റാ ആണ്‌. ഒന്നാം ലോക മഹാ 
യുദ്ധത്തിനു ശേഷമാണ്‌ ബാഗ്ദാദില്‍ സിറിയന്‍ ഓര്‍ത്ത ഡോക്സ്‌ 
സമൂഹം ഉണ്ടായത്‌. പ. ഏലിയാസ്‌ തൃതീയന്‍ ഇവിടെ തങ്ങാതെ ഇന്ത്യ 
യിലേക്ക്‌ തിരിക്കുവാന്‍ ഇടയായ സാഹചര്യം മനസ്സിലാക്കുവാനാണ്‌ 
ഇത്രയും എഴുതിയത്‌. 


തുര്‍ക്കിയുടെ പടിഞ്ഞാറന്‍ പ്രദേശങ്ങളില്‍ ഗ്രീക്ക്‌ സൈന്യം ആക്ര 
മണം നടത്തി പലയിടത്തും നാശനഷ്ടങ്ങളും ജീവഹാനിയും ഉണ്ടാക്കി. 
അര്‍മീനിയക്കാരും, അസീറിയന്‍ അസോസിയേഷനും രാഷ്ര്രീയമായി 
പ്രശ്നങ്ങള്‍ ഉണ്ടാക്കുമെന്ന്‌ കെമാല്‍ പാഷ മനസ്സിലാക്കി. നയത്ര്്ര 
പരമായ നീക്കത്തിന്റെ ഭാഗമായി, 1922-ല്‍ കെമാല്‍ പാഷ (്രാന്‍സു 
മായി ഉടമ്പടി ഉണ്ടാക്കി. സിറിയയുടെ മേലുള്ള പഫ്രഞ്ഞ്‌ അധികാരം അംഗീ 
കരിച്ചു. അതോടെ ഫ്രാന്‍സ്‌ ക്രൈസ്തവര്‍ക്ക്‌ നല്‍കുന്ന പിന്തുണ അവ 
സാനിപ്പിച്ചു. ക്രൈസ്തവരെ വഞ്ചിക്കുന്ന ഉടമ്പടിയായിരുന്നു ഫ്രഞ്ചു 
കാരുടേത്‌. തുടര്‍ന്ന്‌ 1922-ല്‍, ക്രൈസ്തവര്‍ക്ക്‌ തുര്‍ക്കി വിട്ടുപോകാനുള്ള 
അനുവാദം കെമാല്‍ പാഷ ഗവണ്‍മെന്റ്‌ നല്‍കി. ഫ്രഞ്ച്‌ ഉടമ്പടിക്കു 
ശേഷം തുര്‍ക്കിയില്‍ അവശേഷിച്ച ക്രൈസ്തവരെ സംശയത്തോടെ 
വീക്ഷിക്കുകയും, അവര്‍ക്കെതിരെ പ്രതികാര നടപടികള്‍ എടുക്കുകയും 
ചെയ്തു. ക്രൈസ്തവരുടെ വീടുകളും വസ്തുവകകളും തുര്‍ക്കികള്‍ 
കൈയേറിത്തുടങ്ങി. സ്രതീകളെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴി 
ക്കുന്നത്‌ സാധാരണയായിരുന്നു (എ.ഡി. 2000-ലും ഇത്‌ തുടര്‍ന്നിരുന്നു). 

കെമാല്‍ പാഷാ ഗവണ്ഞെന്റിന്റെ ബലഹീനത മുതലെടുത്ത്‌, കിഴ 
ക്കന്‍ തൂുര്‍ക്കിയിലുള്ള കൂുര്‍ദ്ദുകള്‍ സ്വതന്ത്ര പ്രദേശത്തിനായി സായുധ 
പോരാട്ടം തുടങ്ങി. യൂറോപ്യന്‍ ശക്തികളുടെ പിന്തുണയും അവര്‍ക്കു 
ണ്ടായിരുന്നു. 


മലങ്കരസഭാ തര്‍ക്കം: എന്താണ്‌ സത്യം? 187 


കൂര്‍ദ്ദുകളുടെ ഇടയില്‍ താമസമാക്കിയിരുന്ന സുറിയാനി ഓര്‍ത്ത 
ഡോക്സുകാര്‍ അവരെയുള്ള ഭയം നിമിത്തവും, രാഷ്ട്രീയ നിലപാടു 
നിമിത്തവും, സായുധ വിപ്ലവത്തില്‍ പങ്കുചേരുകയോ, സഹായിക്കു 
കയോ ചെയ്തു. തുടര്‍ന്ന്‌ തുര്‍ക്കി പട്ടാളം അവരുടെ ഗ്രാമങ്ങളിലെത്തി, 
അവരെ വളഞ്ഞുപിടിച്ച്‌ ഇറാക്കിലേക്ക്‌ നാടുകടത്തി. തുര്‍ക്കിയെ ഇറാ 
ക്കില്‍ നിന്നും വേര്‍തിരിക്കുന്ന ഇന്നത്തെ അതിര്‍ത്തി ബ്രസല്‍സ്‌ ലൈന്‍ 
(സ്ടടലിട 109) എന്നാണ്‌ അറിയപ്പെടുന്നത്‌. ്രിട്ടന്റെ നേതൃത്വത്തില്‍ 
നിശ്ചയിച്ച ഈ അതിര്‍ത്തി രേഖ വളരെ സാവധാനമാണ്‌ തുര്‍ക്കി അംഗീ 
കരിച്ചത്‌. സുറിയാനി ഓര്‍ത്തഡോക്സ്‌ പാര്രിയര്‍ക്കീസിനെ നാടു 
കടത്തി, ആ സമൂഹത്തിന്റെ ഭീഷണി ഒഴിവാക്കുകയായിരുന്നു കെമാല്‍ 
പാഷായുടെ പ്ലാന്‍. പത്രോസ്‌ പാഠരതിയര്‍ക്കീസിന്റെ കാലം മുതല്‍ 
(്രിട്ടീഷ്‌ സംരക്ഷണം തേടുവാന്‍ സുറിയാനി ഓര്‍ത്തഡോക്സ്‌ സഭ 
ശ്രമങ്ങള്‍ നടത്തി. സുറിയാനി കത്തോലിക്കര്‍ക്കും, കല്‍ദായ കത്തോലി 
ക്കര്‍ക്കും ഫ്രഞ്ച്‌ സഹായവും പൌരസ്ത്യ സുറിയാനിക്കാര്‍ക്ക്‌ (്രിട്ടീഷ്‌ 
സഹായവും ലഭിച്ചിരുന്നു. അസ്ദന്താ പാഠരതിയര്‍ക്കീസും, ഏലിയാസ്‌ 
തൃതീയനും ആഗ്ലിക്കന്‍ സഭയുമായി ബന്ധപ്പെട്ട ര്രിട്ടീഷ്‌ സഹായത്തി 
നായി ശ്രമിച്ചു. തുര്‍ക്കികളുടെ വിരോധത്തിന്‌ ഇത്‌ കാരണമായി 
ത്തീര്‍ന്നു. 


സംഘര്‍ഷപൂര്‍ണ്ണമായ ഈ സമയത്ത്‌ പ. വട്ടശ്ശേരില്‍ തിരുമേനി, 
മര്‍ദീനില്‍ പോയി നിരപായം തിരിച്ചെത്തിയത്‌, ദൈവത്തിന്റെ മഹാ 
കരുണ നിമിത്തമാണ്‌. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെപ്പറ്റി മല 
അകകരയില്‍ അറിവുണ്ടായിരുന്നെന്നു തോന്നുന്നില്ല. തിരുമേനിയുടെ സന്ദര്‍ 
ശനം കഴിഞ്ഞ്‌ താമസംവിനാ, കുര്‍ദ്‌ വിഘടനവാദികള്‍ കൂര്‍ക്കുമാ ദയറാ 
കൈവശപ്പെടുത്തുവാന്‍ പദ്ധതിയിട്ടു. മൂന്നു വശവും ഉയര്‍ന്ന മലകളുടെ 
മദ്ധ്യത്തില്‍ വിശാലമായ താഴ്വരയ്ക്ക്‌ അഭിമുഖമായാണ്‌ ദയറാ പണിതി 
രിക്കുന്നത്‌. ദയറായുടെ കിഴക്കുവശത്തുള്ള ഉയര്‍ന്ന മലയില്‍, കുര്‍ദു 
കള്‍ സ്ഥാനമുറപ്പിച്ചാല്‍, അവരെ അവിടെ നിന്നും തുരത്തുക എളുപ്പ 
മല്ല. കൂടാതെ താഴ്വര മുഴുവനും അവരുടെ നിയ്രന്തണത്തിലാവുകയും 
ചെയ്യും. കോട്ട പോലെ ബലവത്തായ കൂര്‍ക്കുമാ ദയറാ കുര്‍ദുകള്‍ 
ദീര്‍ഘകാല ആസ്ഥാനമാക്കുകയും ചെയ്യും. ഇതു മുന്‍കൂട്ടി മനസ്സിലാ 
ക്കിയ തുര്‍ക്കി സൈന്യം 1924-ല്‍ ഏലിയാസ്‌ തൃതീയന്‍ പാത്രിയര്‍ക്കീ 
സിനെയും ദയറായില്‍ ശേഷിച്ചിരുന്ന ചുരുക്കം റമ്പാന്മാരെയും ഇറക്കി 
വിട്ട ഇവിടെ സൈനിക ആസ്ഥാനമാക്കി (തുടര്‍ന്ന്‌ 1947 വരെ ദയറാ 
യില്‍ മ്മെതാന്മാരില്ലായിരുന്നു). 1947-ല്‍ പീലക്സീനോസ്‌ ദൊലബാനി 
മര്‍ദീനില്‍ മ്മെതാനായി വാഴിക്കപ്പെട്ടപ്പോള്‍ ദയറായില്‍ താമസിക്കുവാന്‍ 
അനുവാദം ലഭിച്ചു. അദ്ദേഹം 1969-ല്‍ കാലം ചെയ്തു. തുടര്‍ന്ന്‌ 2003 


188 മലങ്കരസഭാ തര്‍ക്കം: എന്താണ്‌ സത്യം? 


വരെ 33 വര്‍ഷക്കാലം ദയറായില്‍ മ്മെതാപ്പോലീത്താ ഇല്ലായിരുന്നു. 
2003-ല്‍ വാഴിക്കപ്പെട്ട പീലക്സീനോസ്‌ ഒസ്മാന്‍ ഇപ്പോള്‍ ദയറായില്‍ 
താമസിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭരദാസനത്തില്‍ എഴുപതു ഭവനങ്ങളും, 
അംഗുലീപരിമിതമായ ഇടവകകളും ആണുള്ളത്‌. 1293 മുതല്‍ 1924 വരെ 
പാഠരതിയര്‍ക്കീസുമാരുടെ ആസ്ഥാനമായിരുന്ന കൂര്‍ക്കുമാ ദയറാ 2012 
ഏപ്രിലില്‍ ഈ ലേഖകന്‍ സന്ദര്‍ശിച്ചിരുന്നു (കുര്‍ദ്ദ വിഘടനവാദികളും 
തുര്‍ക്കി ഗവണ്‍മെന്റും തമ്മില്‍ അടുത്ത കാലത്ത്‌ ഉണ്ടാക്കിയ വെടി 
നിര്‍ത്തല്‍ കരാറിനെ തുടര്‍ന്ന്‌ സന്ദര്‍ശകര്‍ക്ക്‌ ഉണ്ടായിരുന്ന വിലക്ക്‌ 
നീക്കിയിട്ടുണ്ട്‌. 2000-നു മുമ്പ്‌ വളരെ വിരളമായി മാത്രമേ വിദേശികള്‍ 
ഇവിടം സന്ദര്‍ശിച്ചിട്ടുള്ളു. ഭരണകൂടത്തെ ഭയപ്പെട്ടിരുന്നതിനാല്‍, ഇവിടെ 
താമസിക്കുവാന്‍, ദയറാംഗങ്ങള്‍ സന്ദര്‍ശകരെ അനുവദിച്ചിരുന്നുമില്ല.). 


കുര്‍ക്കുമാ ദയറായില്‍ നിന്നും പുറത്താക്കപ്പെട്ട ഏലിയാസ്‌ തൃതീ 
യന്‍ പാര്രിയര്‍ക്കീസ്‌ വടക്കന്‍ സിറിയയില്‍ പലയിടത്തും മാറിമാറി 
താമസിച്ചതിനുശേഷം ഇറാക്കിലെ മൂസലിലും, തുടര്‍ന്ന്‌ ബസഖായിലും 
എത്തി. മുകളില്‍ പരാമര്‍ശിച്ചതുപോലെ എല്ലായിടത്തും അഭയാര്‍ത്ഥി 
കള്‍ മാത്രം; ദാരിദ്ര്യവും, പട്ടിണിയും, രോഗവും നിമിത്തം വലഞ്ഞ ജന 
ങ്ങള്‍ക്കിടയില്‍ പാത്രിയര്‍ക്കീസും അഭയാര്‍ത്ഥിയായി പലയിടത്തും താമ 
സിച്ചു. 1930-ല്‍ കുറെക്കാലം മൂസലിലെ മാര്‍ മത്തായിയുടെ ദയറായില്‍ 
താമസിച്ചതിനുശേഷം അദ്ദേഹം ബസറായില്‍ എത്തി. അവിടെ കഴി 
യുന്ന സമയം ഏലിയാസ്‌ തൃതീയന്റെ പാസ്‌പോര്‍ട്ടിന്റെ കാലാവധി 
തീര്‍ന്നു. അതു പുതുക്കിക്കിട്ടുവാന്‍ തുര്‍ക്കി അംബാസിഡറെ സമീപിച്ചു. 
ബ്രസല്‍സ്‌ ലൈനിനു അപ്പുറത്തേക്ക്‌ കടക്കുവാന്‍ പാത്രിയര്‍ക്കീസുള്‍ 
പ്പെടെയുള്ള ക്രൈസ്തവ നേതാക്കളെ അനുവദിക്കരുതെന്നുള്ള ഗവണ്‍ 
മെന്റ്‌ നയമനുസരിച്ച്‌ പാസ്പോര്‍ട്ട്‌ പുതുക്കിയില്ലെന്നു മാര്തമല്ല, പിന്‍ 
വലിക്കുകയും (൦1൭0) ചെയ്തു. തുര്‍ക്കിയില്‍ തിരികെ പ്രവേശിക്കു 
ന്നത്‌ ബുദ്ധിമുട്ടാണെന്നു മനസ്സിലാക്കിയ പാത്രിയര്‍ക്കീസ്‌ ബ്രിട്ടീഷ്‌ 
അധികാരികളെ സമീപിച്ച്‌ സങ്കടമുണര്‍ത്തിച്ചു. ഒരു ക്രൈസ്തവ മേല 
ദ്ധൃക്ഷന്‍ എന്ന പരിഗണനയില്‍ അവര്‍ താത്കാലിക യാത്രാരേഖ (ചടട 
2൭55൧) നല്‍കി. ഈ അനുമതിപ്രതവുമായി ബ്രിട്ടീഷ്‌ അധീനതയിലുള്ള 
പ്രദേശങ്ങളില്‍ മാത്രമേ സഞ്ചരിക്കാനാവൂ. ബഹുഭൂരിപക്ഷവും അഭ 
യാര്‍ത്ഥികളായ ഇറാക്കിലെ സുറിയാനി ഓര്‍ത്തഡോക്സ്‌ സമൂഹത്തിന്‌ 
പാത്രിയര്‍ക്കീസിനെ സ്വീകരിച്ച്‌ സംരക്ഷിക്കുന്നത്‌ പ്രയാസമുള്ള കാര്യ 
മായിരുന്നു. ഈ വസ്തുത മനസ്സിലാക്കിയാണ്‌ ഇന്ത്യയിലേക്ക്‌ തിരി 
ക്കുവാന്‍ പാത്രിയര്‍ക്കീസ്‌ തുനിഞ്ഞത്‌. 


ബസറായില്‍ നിന്നും കറാച്ചിക്കുള്ള കപ്പലില്‍ യാത്രയ്ക്കുള്ള ക്രമീക 
രണങ്ങള്‍ നടത്തി. കപ്പല്‍യാത്രയ്ക്കു മുമ്പ്‌ വൈദ്യപരിശോധന നിര്‍ബ്ബ 


മലങ്കരസഭാ തര്‍ക്കം: എന്താണ്‌ സത്യം? 189 


ന്ധമായിരുന്നു. അമിതവണ്ണമുണ്ടായിരുന്ന പാത്രിയര്‍ക്കീസിന്‌ ഹൃദ്രോഗ 
ലക്ഷണങ്ങളുണ്ടായിരുന്നു. യാധ്രാരേഖ നല്‍കുന്നതിന്‌ ഡോക്ടര്‍ വിസ 
മ്മതിച്ചു. യാര്ര ചെയ്യാനുള്ള ആരോഗ്യം അങ്ങേക്കില്ലെന്ന്‌ ഡോക്ടര്‍ 
അറിയിച്ചു. പാരതിയര്‍ക്കീസ്‌ തന്റെ അവസ്ഥ വിശദീകരിച്ചു. പോയി വിശ്ര 
മിക്കുവാന്‍ മറ്റൊരിടമില്ലെന്ന്‌ അധികാരികളെ ബോധ്യപ്പെടുത്തി. ഒടു 
വില്‍ മനസ്സില്ലാമനസ്സോടെ കപ്പലില്‍ യാത്ര ചെയ്യുവാന്‍ ഡോക്ടര്‍ അനു 
വദിച്ചു. കറാച്ചിയില്‍ എത്തിയ പഠ്രതിയര്‍ക്കീസ്‌ ട്രെയിനില്‍ ഡല്‍ഹിയി 
ലെത്തി. വൈസ്രോയി ഇര്‍വ്വിന്‍ പ്രഭുവിനെ കണ്ടു. ബസറായില്‍ നിന്നു 
ലഭിച്ച യാത്രാരേഖകള്‍ അദ്ദേഹത്തെ കാണിച്ചിരിക്കണം. തുടര്‍ന്നാണ്‌ 
കേരളത്തിലേക്ക്‌ യാത്ര തിരിച്ചത്‌. 


ഈ വസ്തുതകള്‍ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയില്‍ മല 
കരസഭാചരിത്രമെഴുതിയവര്‍ക്ക്‌ അറിവുണ്ടായിരുന്നില്ല. കേട്ടുകേള്‍വി 
യുടെ അടിസ്ഥാനത്തിലാണ്‌ മിക്കവരും പാത്രിയര്‍ക്കീസിന്റെ ഇന്ത്യാ 
സന്ദര്‍ശനത്തെപ്പറ്റി എഴുതിയിട്ടുള്ളത്‌. വസ്തുതകള്‍ അറിയാത്തവര്‍, 
അലപം അതിശയോക്തി കലര്‍ത്തി, പൊങ്ങച്ചഭാഷയില്‍ ഇര്‍വ്വിന്‍ പ്രഭു 
വിന്റെ ക്ഷണപ്രകാരം ഇന്ത്യയിലെത്തിയെന്ന്‌ പ്രചരിപ്പിച്ചു (പത്രോസ്‌ 
തൃതീയനും, അബ്ദള്ളാ പാര്രിയര്‍ക്കീസും ലണ്ടനില്‍ ഫോറിന്‍ സ്വര 
ട്ടറി ഉള്‍പ്പെടെയുള്ള ബ്രിട്ടീഷ്‌ അധികാരികളെ കാണുന്നതിനുണ്ടായ 
ബുദ്ധിമുട്ടുകളെപ്പറ്റി, ആധികാരിക രേഖകള്‍ സഹിതം വില്യം ടെയ്ലര്‍ 
വിവരിക്കുന്നുണ്ട്‌. ്രന്ഥസൂചി കാണുക - സിറിയന്‍ ഓര്‍ത്തഡോക്സ്‌ 
സഭയേയും അതിന്റെ തലവന്മാരെയും, ചര്‍ച്ച്‌ ഓഫ്‌ ഇംഗ്ലണ്ടും, കാന്റര്‍ 
ബറി ആര്‍ച്ചുബിഷപ്പും കാര്യമായി പരിഗണിച്ചില്ലെന്നുള്ളത്‌ ടെയ്ലര്‍ 
വ്യക്തമാക്കുന്നു. ആ പശ്ചാത്തലത്തിലാണ്‌ ഗവര്‍ണര്‍ ജനറല്‍ ഇര്‍വിന്‍ 
പ്രഭു പാരതിയര്‍ക്കീസിനെ ക്ഷണിച്ചെന്ന അവകാശവാദം പൊങ്ങച്ച 
ത്തിന്റെ ഭാഗമാണെന്ന്‌ ഈ ലേഖകന്‍ എഴുതിയത്‌.) പത്രോസ്‌ തൃതീ 
യന്‍ ലണ്ടനില്‍ സന്ദര്‍ശനം നടത്തിയപ്പോള്‍ പാലക്കുന്നത്ത്‌ അത്താനാ 
സ്യോസിനെയാണ്‌ ആംഗ്ലിക്കന്‍ സഭ അംഗീകരിക്കുന്നതെന്ന്‌ കാന്റർബറി 
ആര്‍ച്ച്‌ ബിഷപ്പ്‌ ടെയ്റ്റിന്‌ (10) ഉപദേശം ലഭിച്ചിരുന്നു. ഫോറിന്‍ ഓഫീ 
സില്‍ നിന്നും സഹായകമായ മറുപടി ലഭിക്കാതെ നിരാശനായ പാത്രി 
യര്‍ക്കീസ്‌, വിക്ടോറിയാ രാജ്ഞിക്ക്‌ നേരിട്ട്‌ എഴുതി. ഭാഗ്യവശാല്‍ 
രാജ്ഞിയെ കാണുവാന്‍ അനുവാദം ലഭിച്ചു. പാരതിയര്‍ക്കീസിന്റെ 
സംസാരത്തിലും, വേഷത്തിലും ആകൃഷ്ടയായ രാജ്ഞി വീണ്ടും കാണു 
വാന്‍ താത്പര്യം പ്രകടിപ്പിച്ചു. രണ്ടാമത്‌ ഒരു പൊതു ചടങ്ങില്‍ വെച്ച്‌ 
കണ്ടെങ്കിലും ഇരുവരും തമ്മില്‍ സംസാരിക്കുവാന്‍ അവസരം ഉണ്ടാ 
യില്ല. 


ആംഗ്ലിക്കന്‍ സഭയിലെ ആര്‍ച്ച്‌ ബിഷപ്പ്‌ ഗോര്‍ ഈ സമയം ഇന്ത്യയി 
ലുണ്ടായിരുന്നു. വൈസ്രോയിയുടെ നിര്‍ദ്ദേശപ്രകാരം, ഏലിയാസ്‌ 


190 മലങ്കരസഭാ തര്‍ക്കം: എന്താണ്‌ സത്യം? 


തൃതീയന്‍ പാ്രിയര്‍ക്കീസ്‌ യാത്രാമദ്ധ്യേ മദ്രാസില്‍ വെച്ച്‌ ബിഷപ്പ്‌ 
ഗോറിനെ കണ്ടു (മാര്‍ച്ച്‌ 18-19, 1931). തുടര്‍ന്ന്‌ 1931 മാര്‍ച്ച്‌ 20-ന്‌ പാര്രിയര്‍ 
ക്കീസ്‌ ആലുവായിലെത്തി. പതിനൊന്നു മാസക്കാലം വിവിധ പള്ളിക 
ളില്‍ താമസിച്ചു. അപര്യാപ്തമായ യാര്രാസാകര്യങ്ങളും, ഫെവ്ബുവ 
രിയിലെ അസഹ്യമായ ചൂടും ഹൃദ്രോഗിയായിരുന്ന പാത്രിയര്‍ക്കീസിന്റെ 
മരണത്തിനിടയാക്കി. 1932 ഫെബ്രുവരി 13-ന്‌ 65-ാം വയസ്സില്‍ മഞ്ഞനി 
ക്കരയില്‍ വച്ച്‌ അദ്ദേഹം കാലം ചെയ്തു. മൃതദേഹം അവിടെനിന്നും 
കൊടുത്തുവിടുവാന്‍ ആതിഥേയര്‍ വിസമ്മതിച്ചതുകൊണ്ട്‌ അവിടെ 
ത്തന്നെ കബറടക്കി. 


കുര്‍ക്കുമാ ദയറായില്‍ താമസിച്ച, അവസാനത്തെ പാര്രിയര്‍ക്കീസ്‌ 
പ. ഏലിയാസ്‌ തൃതീയനാണ്‌. അദ്ദേഹത്തിന്റെ പിന്‍ഗാമി അപ്രേം 
ബര്‍സോം ഒന്നാമന്‍ (1933-1957) ഫ്രഞ്ച്‌ അധീനതയിലുള്ള സിറിയാ 
യിലെ ഹോംസ്‌ ആസ്ഥാനമാക്കി. കാരണം കുര്‍ക്കുമാ ദയറാ തൂക്കി 
പട്ടാളത്തിന്റെ കൈവശമായിരുന്നു. കൂടാതെ സുറിയാനി പാത്രിയര്‍ക്കീ 
സിനെ തുര്‍ക്കിയില്‍ കടക്കുവാന്‍ അനുവദിക്കരുതെന്നുള്ള തുര്‍ക്കി 
ഗവണ്‍മെന്റിന്റെ നിലപാട്‌ മറ്റൊരു കാരണമായിരുന്നു. 


1293 മുതല്‍ 1924 വരെ 630 വര്‍ഷം പാത്രിയര്‍ക്കീസിന്റെ ആസ്ഥാ 
നമായിരുന്ന കുര്‍ക്കുമാ ദയറായ്ക്ക്‌ ആ പദവി നഷ്ടമായതില്‍ മര്‍ദീ 
നില്‍ അവശേഷിച്ചിരുന്ന സുറിയാനിക്കാര്‍ അതൃപ്തരായിരുന്നു. മര്‍ദ്ദീ 
നിലെ ബിഷപ്പായിരുന്ന പീലക്സീനോസ്‌ ദൊലബാനിയെ (1947-1969) 
എതിര്‍ പാര്രിയര്‍ക്കീസാക്കുവാന്‍ മര്‍ദീന്‍കാര്‍ ശ്രമം നടത്തി. ഉത്തമ 
സന്യാസിയും പരിശുദ്ധനുമായിരുന്ന അദ്ദേഹം വിസമ്മതിച്ചതിനാല്‍ സഭ 
യില്‍ ഒരു ഭിന്നത ഒഴിവായി. 


ഗശ്രന്ഥസുചി 


1010 105001, 7൧2൧൧൩ £ലിദ്ല്ഥ7൦ അര്‍ ൧/൧ (/നഥശ വധി 
7 776 4൧7൪0൦ 7:൨൧, 270൦ ൦ 0 ൧/൦ 4൧൧0൧776 27 മ്മ ൭൭൦ 0 7ഗ്ഥനങ്ഥ്റ, 
൭൦ ബ്ടം വപ ഥിന്നടട, ൧0൦, 1983. 

൭൦0൧൭5൧൧ 13൦ ൦07൦2 ൦൦ (൭0), ൩0൦൭൭൭ /:7൨/൨൮/0൦6൧൨ 702൧0൩) 
0/൦ ഡ്ഥഥ ഗല ഠാഠ്ലമട 776ടെട, 2011 02107൦ബഷഠ6െ. 

7/1111ണ ധ്‌ ദ്ദിഠ൩, 42൧0൧ ക്ഷദ്‌ ൨൧7൮൧൧ 2/6 കുശ 0൧0൭02 
വാഗ്‌ ശര്‌ ൦ 27൦൨ 0 7ഗലിഷ്മ്‌- 7674-/ 026, ൨0ലഇ൭ട 170955, 2005 

൭൦൧൧൭5൧൧ 0൦ ൦൧015, 1/7 07077 ൫൭0൨൧൦. /:൨0ലബഇ 7 സഥശന, 7/6 
൧,൧൦൧ ൧7 മനമ, ൨07ലലലട 11655, 2004 


(മാരീ ദിവന്നാസ്യോസ്‌ ആറാമമ്റെ മരീദ്ദ?നീ യാത, എഡിറ്റര്‍: ഡോ. 
എം. കുരൃയന്‍ തോമസ്‌, എം.ഒ.സി., കോട്ടയം, 2019, പേജ്‌ 142-147). 


